Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. 02 ). MMID 
KL/ TV (N )/ 12/2009 - 2011 


OLDS 


MOD 


VGOVERIZATION 


MENT OF 
न्याव अवत 


190 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


26th January 2010 

2010 2m0uol 26 
6th Magha 1931 

1931 morelo 6 


ueijo 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Labour Department 


DETAILS OF DEPENDENTS 


NOTICE 


No. 


No. WCA -638 /2009 . 


13th January 2010 . 


Whereas M /s New India Assurance Co. Ltd., Palayam , 
Thiruvananthapuram has deposited with this Court an 
amount of Rs. 6 ,27 ,187 (Rupees Six lakhs twenty seven 
thousand one hundred and eighty seven only) as 
Workmen s Compensation payable to the dependents of 
the deceased workman Sri Mohanan who met with a fatal 
accident on 5 -1 -2003 arising out of an in the course of his 
employment under the above employer. 


Name and 

Relationship 
SI. 

with the deceased Age 
Address 

person 
1 Smt. N . Padmini, 

Wife 

47 
K . V . 2/52, 
SRA - 43, 
Keezhe Chekkalavilakam 
Nalanchira P. O ., 
Thiruvananthapuram , 

Pin -695 015 
2 P. Priya Lekshmi, Unmarried Daughter 25 
3 M . Sreejith 

Son 

21 
Now , therefore , notice is hereby given that any other 
persons claming to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 ( fifteen ) days from the date of publication of 
this notice in the official gazette . If no such claims are 
received within the stipulated time limit, the entire amount 
of compensation will be disbursed to the dependents 
mentioned above . Claims, if any, preferred thereafter will 
not be considered . 


And whereas an enquiry conducted through the 
Assistant Labour Officer, Kazhakkoottam , it is understood 
that the following persons are the dependants of the 
deceased workman within the meaning of Section 2 (1) (d) 
of the Workmen s Compensation Act, 1923. 


26th JAN. 2010] 


LABOUR DEPARTMENT 


ശ്രീ . സുശീലൻ, പുതു വൽ വീടിന്റെകീഴിൽ ജോലി 

കാക്കനാട്. 

കോമ്പൻസേഷൻ കമ്മീഷണർ. 
നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 

നോട്ടീസ് 
ശ്രീ. മോഹനൻ, ലക്ഷ്മിവിലാസം വീട് എന്ന തൊഴിലാളിയുടെ 
ആശിതർക്ക് നഷ്ട പ രി ഹാരം നൽകു ന്ന തി നായി 
6,27 , 187 രൂപ ( ആറുലക്ഷത്തി ഇരു പ ത്തി യേ ഴായിരത്തി 

നമ്പർ സി . 258 / 2009 . 

2010 ജനുവരി 13 . 
ഒരു നൂറ്റി എൺപത്തിയേഴ് രൂപ മാത്രം) ഈ ഓഫീസിൽ 

കെ . എസ്. ഇ . ബി ., ഇല ക് ടി ക്ക ൽ ഡിവി ഷൻ, 
കെട്ടിവച്ചിട്ടു ണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ചിറ്റൂർ- ന്റെ കീഴിൽ ജോലിനോക്കിവരവെ അപകടമുണ്ടായി 
ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ചപകാരം 27 - 2 - 2008 -ാം തീയതി മരണമടഞ്ഞ ശ്രീ . മണികണ്ഠൻ എന്ന 
ടിയാന്റെആശ്രിതരായി (1) ശ്രീമതി എൻ. പത്മിനി (ഭാര്യ ), തൊഴിലാളിയുടെആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്ന 
( 2 ) പി . പിയാ ലക്ഷ്മി അ വി വാ ഹി ത യായ (മകൾ) , -- തി നായി 3 ,68, 4 6 0 രൂപ (മൂന്നു ലക്ഷത്തി അറുപത്തി 
( 3 ) എം . ശ്രീജിത്ത് ( മകൻ) എന്നിവർ മാത്രമേ ഉള്ളൂ എട്ടായിരത്തി നാന്നൂറ്റി അറുപത്രൂപ മാത്രം) കേരള സ്റ്റേറ്റ് 
എന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള ആശ്രിതരാ ഇലക്ട്രിസിറ്റി ബോർഡ് ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 

ണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം മരണമടഞ്ഞ ശ്രീ . മണികണ്ഠന്റെ 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ ആശ്രിതരായി 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശവാദവും 

-- 1. ശ്രീ . മാരി ( പിതാവ്), 67 വയസ്സ് 
ഉന്നയിച്ചി ല്ലെ ങ്കിൽ മുഴു വൻ തുകയും മേൽപ്പറഞ്ഞ 

ശ്രീമതി വളളി ( മാതാവ്), 52 വയസ്സ് 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 

3. ശ്രീമതി ഓമന (ഭാര്യ ), 24 വയസ്സ് 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 

4. മാസ്റ്റർ മനു ( മൈനർ മകൻ), 6 വയസ്സ് 
5. മാസ്റ്റർ മഹേഷ് ( മൈനർ മകൻ), 2 വയസ്സ് 


( Sd .) 


Office of the Secretary , 
State Advisory Contract 
Labour Board , 
Thiruvananthapuram . 


Commissioner for Workmen s 
Compensation & Secretary , 
State Advisory Contract 

Labour Board . 


- എന്നിവർ മാത്രമേ ഉള്ളൂ വെന്ന് കൊ ഴി ഞഞ്ഞാ മ്പാറ 
അസി സ്റ്റന്റ് ലേബർ ഓഫീസർ അന്വേഷണം നടത്തി 
അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശ 
പ്പെടാവുന്ന മറ്റ് ആരെ ങ്കി ലുമുണ്ടങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി 
സമർപ്പി ക്കേ ണ്ടതും ആയത് തെളി യി ക്കേ ണ്ട തു മാ ണ് . 
നിർദ്ദിഷ്ട സമയ പരിധിക്കകം യാതൊരു അവകാശവാദവും 
ഉന്നയിച്ചി ല്ലെ ങ്കിൽ മുഴു വൻ തുക യും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 
ലഭിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നോട്ടീസ് 


( 2 ) 


നമ്പർ ഡി. 2887 / 2009. 

2010 ജനുവരി 6. 
-- മെസ്സേഴ് സ് കെ . കെ . ബിൽഡേഴ് സ് സിവിൽ 
എഞ്ചിനീയറിംഗ് കോൺട്രാക്ടേഴ്സ്, പറവൂർ, കണ്ണൂർ ജില്ല 
യുടെകീഴിൽ ജോലി നോക്കിവരവെ മാരകമായി അപകട 
മുണ്ടായി മരണമടഞ്ഞ ശ്രീ . വി . ആർ. രമേഷ്, വേലശ്ശേരിയുടെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
1,68,000 രൂപ ( ഒരുലക്ഷത്തിഅറുപത്തി എണ്ണായിരം രൂപ മാത്രം) 
ഈ ഓഫീസിൽ കെട്ടി വച്ചിട്ടു ണ്ട്. തൊഴിലാളികൾക്കുളള 
നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി എറണാകുളം 
ജില്ല യിലെ സൗത്ത് പുതു വൈ ഫ് പി . ഒ ., വേല ശ്ശേരി 
(1) ശ്രീമതി കെ . എസ്. മണി (മാതാവ്), ( 2) ശ്രീ . വി. വി . രവി 
( പിതാവ്) എന്നിവർ മാത്രമേ ഉള്ളൂ എന്ന് റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശ 
പ്പെടാവുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവ 
കാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി 
സമർപ്പി ക്കേ ണ്ട തും ആയത് തെളിയി ക്കേ ണ്ട തു മാ ണ് . 
നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശവാദവും 
ഉന്നയിച്ചി ല്ലെ ങ്കിൽ മുഴു വൻ തുകയും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണംചെയ്യു ന്ന താ ണ് . അ തിനു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


നമ്പർ ഡബ്ളിയു . സി. സി. 300/ 2005 ( ഇ . 424/ 2009 ). 

- 2010 ജനുവരി 13. 
- ശ്രീ . സെന്തിൽകുമാർ s/o പെരുമാൾ, 302 ഉഷാ കിരൺ 
അപ്പാർട്ട്മെന്റ്, 4/ 12 കസന്റ് റോഡ്, ബാംഗ്ളൂർ എന്ന 
തൊഴി ല ട മയുടെകീഴിൽ ജോലി നോക്കി വ ര വെ 
അ പ ക ടമു ണ്ടായി 23 - 7 - 2005 -ാം തീയതി മര ണ മടഞ്ഞ 
ശീ . മോഹൻ ദാ സൻ എന്ന മോഹൻദാസ് എന്ന 
തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതി 
നായി 6 , 12 , 561 രൂപ ( ആറു ലക്ഷത്തി പന്ത ണ്ടാ യിരത്തി 
അഞ്ഞൂറ്റി അറുപത്തിഒന്ന് രൂപ മാത്രം) പാലക്കാട് ശാഖയിലു 
ളള യു ണ റ്റഡ് ഇൻ ഡ്യ ഇൻ ഷ്വ റ ൻ സ് കമ്പനി 
ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് കോമ്പൻസേഷൻ 
ആക്ടിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനു സ രിച്ച് നിർവ്വചിച്ച 
പ്രകാരം മരണമടഞ്ഞ ശീ . മോഹൻ ദാ സൻ 
മോഹൻദാസിന്റെ ആശ്രിതരായി 


1. ശ്രീ . കണ്ടൻ ( പിതാവ്) 
2. ശ്രീമതി ദേവകി ( മാതാവ്) 
3. ശ്രീമതി ലളിതാംബിക ( സഹോദരി) മോഹൻദാസിന്റെ 

മരണസമയത്ത് അവിവാഹിതയായിരുന്നു 


ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ 
ഓഫീസ്, എറണാകുളം, 


( ഒപ്പ്) 
വർക്ക്മെൻസ് 


26th JAN. 2010] 


LABOUR DEPARTMENT 


4. കുമാരി ബിന്ദു സഹോദരി 

എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് ആലത്തൂർ അസിസ്റ്റന്റ് 
ലേബർ ഓഫീസർ അന്വേഷണം നടത്തി അറിയിച്ചിട്ടുണ്ട്. 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തി 
നകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 


തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവുംഉന്നയിച്ചില്ലെങ്കിൽ മുഴു വൻ തുകയും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യു ന്ന താ ണ്. 
അ തി നു ശേഷം ലഭിക്കുന്ന അ വ കാ ശ വാദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


- ( ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ 

വർക്ക് മെൻസ് 
കമ്മീഷണറുടെ കാര്യാലയം, കോമ്പൻസേഷൻ കമ്മീഷണർ 
പാലക്കാട്. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


